Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


OLDS 


MOD 


WGOVERY 


MERALA 


VMENT OF 


OF KER 


Sra 


790 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 
2011 um / uol 4 
14th Pousha 1932 
1932 60192410 14 


beijo 56 


നമ്പർ 


KERALA LABOUR WELFARE FUND BOARD 


NOTIFICATION 


No. Al-5107 /2002 . 


21st December 2010. 


Whereas Kerala Labour Welfare Fund Commissioner has received an amount of ` 7 ,890 . 35 on 8 - 1 - 2002 from 
Tata Tea Ltd ., Munnar Workshop , Munnar by way of unpaid accumulation of certain Employees and whereas now Sri 
Baliah Munnar Workshop , Munnar as per his letter dated 20 - 11 - 2003 has made a claim for disbursement of ` 3 ,580 .74 
(Rupees three thousand five hundred eighty and seventy four paise only). 

An amount of “ 1,697.06 received on 13- 1- 2003 from Tata Tea Ltd., Kallar Estate , Munnar by way of unpaid 
accumulation 

of certain Employees 

and whereas 

now 
Sri R . Sekhar , Kallar Estate , Munnar as per his letter dated 2 - 5 - 2003 has made a claim for disbursement of 
- 1,132.42 (Rupees one thousand one hundred thirty two and forty two paise only). 


മാനേജർ അടച്ചിട്ടുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ തുകയിൽ 
983.40 ( തൊളളായിരത്തി എൺപത്തിമൂന്ന്രൂപ നാൽപത് 

പൈസ മാത്രം) സ്ഥാ പ ന ത്തിലെ തൊഴി ലാ ളി യായ 
ശീമാൻ സി . കുഞ്ഞിമു ഹ മ്മദ് 29 - 5 - 2002 -ാം തീയതി 
പ്രകാരമുള്ള എഴുത്തുമുഖേന അവകാശപ്പെട്ട തുകയും. 


- An amount of - 2 ,854. 42 received on 11- 7- 2001 from 
the Thiruvambadi Company Ltd ., Thiruvambadi Estate , 
Mukkam P . O ., by way of unpaid accumulation 
of certain Employees and whereas now 
Sri C . Kunhimohammed , Thiruvambadi Estate , Mukkam as 
per his letter dated 29 -5 - 2002 has made a claim for 
disbursement of - 983 .40 ( Rupees nine hundred eighty 
three and forty paise only ). 

- An amount of - 5 ,968. 55 received on 5 - 2 -2002 
from Harrisons Malayalam Ltd ., Wallardie Estate , 
Vandiperiyar, P .O ., by way of unpaid accumulation of 
certain Employees and whereas now Sri Dicruz Wallardie 
Estate , Vandiperiyar as per his letter dated 2 -12- 2002 has 
made a claim for disbursement of - 4 , 452 . 37 (Rupees 
four thousand four hundred fifty two and thirty seven 
paise only). 

It is notified under section 13 ( 3) (b ) of the Kerala 
Labour Welfare Fund Act that any other person claiming 
to be legal heirs of the deceased within 15 days of the 
publications of this notice in the Kerala Government 
Gazette should prefer their claims in writing , so as to 
forward the same to Industrial Tribunal for adjudication 
and if no such claims are received with the prescribed 
time, the amount claims Sri Baliah , Sri R . Sekhar , 
Sri C . Kunhimohammed and Sri Dicruz will be paid to 
them after the adjudicating the issue. 


ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, വാളാർഡി എസ്റ്റേറ്റ് 
വണ്ടി പ്പെരിയാറിലെ തൊഴിലാളികൾക്ക് അവകാ ശ പ്പെട്ട 
അൺ പെയ് ഡ് തുക യായ 5 ,9 68. 55 ( അയ്യാ യി രത്തി 

തൊളളായിരത്തി അറുപത്തി എട്ട്രൂപ അൻപത്തിയഞ്ച് പൈസ 
മാത്രം) 5 - 2 - 2002 -ാം തീയതി കേരള ലേബർ വെൽഫെയർ 
ഫണ്ടി ലേക്ക് സ്ഥാ പ ന ത്തിന്റെ മാനേ ജർ അടച്ചിട്ടു ണ്ട് . 
എന്നാൽ മേൽപ്പറഞ്ഞ തുക യിൽ 4452.37 ( നാലായിരത്തി 
നാന്നൂറ്റി അൻപത്തിരണ്ട്രൂപ മുപ്പത്തി ഏഴ് പൈസ മാത്രം) 
സ്ഥാപ ന ത്തിലെ തൊഴിലാളി യായ ശ്രീമാൻ ഡിക്രൂസ് 
2 - 12 - 20 02 -ാം തീയതി ( പകാ ര മു ളള എഴു ത്തു മു ഖന 
അവകാശപ്പെട്ട തുകയും നൽകണമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. 


- എന്നാൽ മേൽകാണിച്ച തുകകളിൽ മറ്റാർക്കെങ്കിലും 
അവകാശമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 15 ദിവസത്തിനകം 
കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ രേഖാമൂലം 
അവകാശം ഉന്നയിക്കേണ്ടതാണ്. മറ്റ് അവകാശികൾ ആരും 
ഇല്ലെങ്കിൽ പ്രസ്തുത തുക ഏലപ്പാറ ഇൻഡ സ് ടി യൽ 

ടബണലിന്റെ തീരു മാ ന ത്തിന് വിധേ യ മാ യി 
സർവ്വശ്രീ. ബാലയ്യ, ആർ. ശേഖർ, സി. കുഞ്ഞിമുഹമ്മദ്, 
ഡികൂസ്എന്നിവർക്ക് കൊടുക്കുന്നതാണ്. 


( Sd.) 


Office of the Labour Welfare 
Fund Commissioner, 
Kunnumpuram Road, 
Vanchiyoor, 
Thiruvananthapuram . 


Labour Welfare Fund 

Commissioner 


ടാറ്റാ ടീ ലിമിറ്റഡ്മൂന്നാർ വർക്ക്ഷോപ്പ് മൂന്നാർ, മൂന്നാറിലെ 
തൊഴിലാളിക്ക് അവകാശപ്പെട്ട അൺപെയ്ഡ് തുകയായ 7,890.35 
(ഏഴായിരത്തി എണ്ണൂറ്റിത്തൊണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് പൈസ 
മാത്രം) 8 - 1-2002 -ാം തീയതി കേരള ലേബർ വെൽഫെയർ 
ഫ ണ്ടി ലേക്ക് സ്ഥാപ ന ത്തിന്റെ മാനേ ജർ അടച്ചിട്ടു ണ്ട് . 
എന്നാൽ മേൽപ്പറഞ്ഞ തുകയിൽ 3,580 .74 ( മൂ വാ യി രത്തി 
അഞ്ഞൂറ്റിഎൺപത് രൂപ എഴുപത്തിനാല് പൈസ മാത്രം) 
സ്ഥാ പ ന ത്തിലെ തൊഴി ലാ ളി യായ ശീമാൻ ബാലയ്യ 
20 - 11 - 2003 -ാം തീയതി പ്രകാ ര മു ളള എഴുത്തു മുഖേന 
ആവശ്യപ്പെട്ട തുകയും. 

ടാറ്റാ ടീ ലിമിറ്റഡ് കല്ലാർ എസ് സ്റ്റേറ്റ് മൂന്നാറിലെ 
തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട അൺപെയ്ഡ് തുകയായ 
1,697.06 (ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആറ് 

പൈസ മാത്രം) 13 - 1 - 2 003 -ാം തീയതി കേരള ലേബർ 
വെൽ ഫെ യർ ഫണ്ടി ലേക്ക് സ്ഥാപ ന ത്തിന്റെ മാനേ ജർ 
അടച്ചിട്ടുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ തുക യിൽ 1,132.42 
(ആയിരത്തി ഒരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തി രണ്ട് 

പൈസ മാത്രം) സ്ഥാപ ന ത്തിലെ തൊഴിലാ ളി യായ 
ശീമാൻ ആർ. ശേഖർ 2 - 5 - 2003 -ാം തീയതി പ്രകാരമുളള 
എഴുത്തുമുഖേന അവകാശപ്പെട്ട തുകയും. 


-- തിരു വമ്പാടി റബ്ബർ കമ്പ നി, തിരു വ മ്പാടി എസ്റ്റേറ്റ് 
മൂന്നാറിലെ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട അൺപെയ്ഡ് 
തുകയായ 2,854.72 (രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപ 
എഴുപത്തിരണ്ട് പൈസ മാത്രം) 11- 7- 2003 -ാം തീയതി കേരള 
ലേബർ വെൽഫെയർ ഫണ്ടിലേക്ക് സ്ഥാപനത്തിന്റെ 


ണ 


റ 


